Reg . No. ml. MMIO 
KL / TV (N )/ 12 /2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2011 


सत्यमेव जयते 


GOVERNS 


GOD 


- 


Muda 


ർക്കാർ 


WMENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LVI 


THIRUVANANTHAPURAM , TUESDAY 


No . 


26th July 2011 
2011 nove 26 
4th Sravana 1933 
1933 (cooomo 4 


30 


weijo 56 


- തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


JUSTICE M . R . HARIHARAN NAIR COMMISSION OF 

INQUIRY 
in to Stampede tragedy at Pullumedu , Sabarimala 

Thiruvananthapuram 

NOTIFICATION 
No. J1 - 1/2011/J.C . 

8th July 2011. 
Justice M . R . Hariharan Nair Commission appointed 
by the Government of Kerala as per Notification 
No. 5039 /Dev - 2/ 2011 /RD dated 13 -6 -2011 for the purpose 
of making an inquiry into the facts and circumstances 
which led to the stampede tragedy at Pullumedu, 
Sabarimala on 14 - 1 - 2011 hereby issues the following 
notification for general information . 

The terms of reference of the Commission of Inquiry 
are as follows: 

1. What were the facts and circumstances which led 
to the stampede tragedy in which 102 pilgrims lost their 
lives and many more were injured at Pullumedu , 
Sabarimala on 14th January, 2011 in connection with the 
viewing of “Makarajyothy” . 

2. Whether there were any lapses on the part of 
the authorities in preventing such incident. 

3 . What are the specific causes which led to the 
incident. 


4 . Whether there was any conspiracy or involvement 
of any outside persons in precipitating the tragedy . 

5 . What are the measures to be adopted to avoid to 
such incidents in future ; and 

6 . Matters incidental to and arising out of the 
above . 

Considering the public importance of the matter, those 
who are desirous of filing statements containing relevant 
information or to give evidence regarding the matter, may 
file their statements , if any, in the office of the Inquiry 
Commission at T . C . 29/820 (CPRA - 136A ), “ Paruthicaud 
House ” , Chempakasserry Junction , Perumthanny , 
Thiruvananthapuram , on or before 1st August 2011 and 
may also appear before the Commision at 11 a . m . 
on 1-8 -2011. 

If any file or other records possessed by any 
government department is to be called for, relevant details 
in that regard may also be mentioned in the above 
statement. 


By order, 
M . E . RAMABHADRAN Nair , 

Secretary 


Thiruvananthapuram . 


വിജ്ഞാപനം 


നമ്പർ JI - 2/ 2011 /JC . 


- 2011 ജൂ 


ലൈ 8 . 


2011 ജനുവരി മാസം 14 -ാം തീയതി ശബരിമലയിലെ 
പുൽമേട്ടിൽ മകരജ്യോതി ദർശന സമയത്ത് തിക്കും തിരക്കും 
മൂലമുണ്ടായ ദുരന്തത്തെപ്പറ്റി അന്വേഷണം നടത്താൻ വേണ്ടി 

ക ര ല സ ർ ക്ക ാ ് ഉ ത്ത ര വ് അ സ ധ പ ര ണ 
ഗസറ്റ് നമ്പർ 5039 /Dev- 2 / 2011 / RD ജൂൺ 13 -ാം തീയതിയിലെ 
യും , നമ്പർ G. O . ( Rt). 2849 / 2011 / RD 4 -7 -2011 - ലെ സർക്കാർ 
ഉത്ത ര വു കൾ പ്രകാ ര വും നിയ മിച്ച ജസ്റ്റീസ് 
എം . ആർ. ഹരിഹരൻ നായർ കമ്മീഷൻ പുറപ്പെടുവിക്കുന്ന 
വിജ്ഞാപനം ; 


കമ്മീഷന്റെഅന്വേ ഷ ണ പ രി ധി യിൽ ഉൾ പ്പെ ടുന്ന 
വിഷയങ്ങൾ താഴെപ്പറയുന്നവയാണ്. 


- 1. 


2011 ജനുവരി മാസം 14 -ാം തീയതി ശബരിമലയിലെ 
പുൽമേട്ടിൽ മകരജ്യോതി ദർശന സമയത്ത് തിക്കും 
തിരക്കുംമൂലമുണ്ടായ ദുരന്തത്തിൽ 102 തീർത്ഥാടകർ 
മരിക്കാനും മറ്റനവധി പേർക്ക് പരിക്കേൽക്കാനും 
ഇടയായ സംഭവത്തിന്റെ വസ്തുതകളും സാഹചര്യ 
ങ്ങളും എന്തായിരുന്നു ? 
അത്തരമൊരു ദുരന്തം തടയുന്നതിൽ അധികാരിക 
ളുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും വീഴ്ചകൾ 
ഉണ്ടായിട്ടുണ്ടോ? 
ഈ ദുരന്തം സംഭവിക്കാനുണ്ടായ പ്രത്യക 
കാരണങ്ങൾ എന്തൊക്കെയാണ്? 


ഈ ദുരന്തം സംഭവിച്ചതിനു പിന്നിൽഎന്തെങ്കിലും 
ഗൂഢാലോചനയോ ഏതെങ്കിലും ബാഹ്യ 
ശക്തികളുടെ ഇടപെടലോ ഉണ്ടായിട്ടുണ്ടോ? 


5 , 


ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതി 
രിക്കാൻ എടുക്കേണ്ട മുൻകരുതലുകൾ 
എന്തൊക്കെയാണ്? 


6 . മേൽപ്പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട തും 
ഉയർന്നു വരാവുന്നതുമായ വിഷയങ്ങളെപ്പറ്റിയും 
അ ന്വേഷിക്കാനും സർക്കാരിന് റിപ്പോർട്ടു 

നൽകാനും: 
കമ്മീഷന്റെ പരിഗണനയിലിരിക്കുന്ന മേൽപ്പറഞ്ഞ 
സംഗതികളുടെ പൊതു പ്രാധാന്യം പരിഗണിച്ച് പ്രസ്തുത 
സംഗതികളെ സംബന്ധിച്ച് വിശദീകരണ പ്രതിക ഫയൽ 
ചെയ്യാനോ തെളിവ് നൽകുവാനോ താൽപര്യമുള്ളവർ 
സ്റ്റേറ്റ്മെന്റ് 2011 ആഗസ്റ്റ് മാസം 1 -ാം തീയതിക്ക് മുമ്പായി 
അവ കമ്മീഷൻ സെക്രട്ടറി മുമ്പാകെ ഫയൽ ചെയ്യാനും 
1- 8 - 2011 രാവിലെ 11 മണിക്ക് കമ്മീഷൻ മുമ്പാകെ നേരിൽ 
ഹാജരാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. 


ഈ അന്വേഷണം സംബന്ധിച്ച് ഏതെങ്കിലും വകുപ്പിൽ 
നിന്നും രേഖകൾ വാങ്ങി പരിശോധിക്കേണ്ടതുണ്ടെങ്കിൽ 
അവ സംബന്ധിച്ച വിശദവിവരങ്ങളും പ്രതികയോടൊപ്പം 
ഹാജരാക്കാവുന്നതാണ്. 


ഉത്തരവിൻപ്രകാരം, 
- എം . ഇ . രാമഭദ്രൻ നായർ, 

സെക്രട്ടറി. 


തിരുവനന്തപുരം. 


